Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 12 - 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERN 


കര 


ള സർക്ക 


ക്കാർ 


VMENT OF 


Mം . സർക 


KERALA 


, 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


4th September 2012 
2012 സെപ്റ്റംബർ 4 
13th Bhadra 1934 
| 1934 ഭാദം 13 


വാല്യം 57 


നമ്പർ 


PART III 


Stores Purchase 


Department of Museums and Zoos 

- ദർഘാസ് പരസ്യം 


നമ്പർ എം. ഇസഡ്. ( ജി ). 4202/2011. 2012 ആഗസ്റ്റ് 8. 
-- തിരു വ ന ത പുരം മ്യൂസിയം മൃഗ ശാ ല യിലെ 
ബൊട്ടാ ണിക്കൽ ഗാർഡനിലെ ആവ ശ്യ ത്തിലേക്കായി 
400 cft. നല്ല പരുക്കൻ ആറ്റുമണൽസപ്ലെചെയ്യുന്നതിന് 
താൽപര്യമുള്ള വ രിൽ നിന്നും ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

- ദർഘാ സു കൾ സ്വീക രി ക്കുന്ന അവ സാന തീയതി 
5 - 9 - 2012 , 3 മണി വരെയാണ്. ടെണ്ടറുകൾ സീൽ ചെയ്ത 
കവറിൽ സൂക്ഷിക്കേണ്ടതും കവറിന് പുറത്ത് തിരുവനന്തപുരം 
ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് 400 cft. പരുക്കൻ ആറ്റുമണൽ 
സപ്ലൈ ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് എഴുതിയിരിക്കേണ്ട 
തുമാണ്. ദർഘാസുകൾ ഡയറക്ടർ, മ്യൂസിയം മൃഗശാലാ 
വകുപ്പ്, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ആയിരിക്കണം 
അയയ്ക്കേണ്ടത്. താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരി 
ക്കു ന്നതല്ല. ദർഘാസുകൾ അന്നേദിവസം 3.30 മണിക്ക് 
അവ സമർപ്പിച്ച വ രു ടെയോ അവർ രേഖാമൂലം ചുമ ത ല 
പ്പെടു ത്തി യ വ രു ടെയോ സാന്നി ദ്ധ്യ ത്തിൽ ഡ യ റ ക് ടർ 
തുറക്കുന്നതാണ്. 


ടെണ്ടർ ഫോം ആവശ്യമുള്ളവർ മ്യൂസിയം മൃഗശാലാ 
വകുപ്പ് ഡയറക്ടറുടെ പേരിൽ അപേക്ഷ നൽകേ ണ്ടതും 
ടെണ്ടർ ഫോമിന്റെ വിലയായ " 400 - എസ്. റ്റി. യും ഒടുക്കേണ്ട 
താണ്. ഈ തുക യാതൊരു കാരണവശാലും തിരികെ നൽകു 
ന്നതല്ല . ടെണ്ടർ ഫോമുകൾ കൈമാറാവുന്നതല്ല. ടെണ്ടർ 
ഫോമുകൾ 5- 9 - 2012 -ാം തീയതി ഒരു മണി വരെ ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. ടെണ്ടർ ഫോമിന്റെ വിലയായി ചെക്ക്, 
പോസ്റ്റേജ് സ്റ്റാമ്പ് ഇവ സ്വീകരിക്കുന്നതല്ല . കൂടാതെ ടെണ്ടർ 
ഫോം വി . പി . പി. ആയി അയയ്ക്കുന്നതല്ല. ടെണ്ടറിനോടൊപ്പം 
ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 % നിരതദ്രവ്യമായി ഡയറക്ടറുടെ 
പേരിൽ മാറാവുന്ന ഡി . ഡി . ആയി സമർപ്പിക്കേണ്ടതാണ്. 
ടെണ്ടറി നോ ടൊപ്പം ആവശ്യമായ രേഖകളോ മതി യായ 
ഇ . എം . ഡി . യോ ഇല്ലാത്തവ ഏറ്റവും കുറഞ്ഞ നിരക്ക് ക്വാട്ട് 
ചെയ്തതാണെങ്കിൽ പോലും നിരസിക്കുന്നതാണ്. ടെണ്ടറുകൾ 
യാതൊരു കാരണവും കൂടാതെ നിരസിക്കാനും മാറ്റിവയ്ക്കുന്ന 
തിനുമുള്ള അധികാരം വകുപ്പ് ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 
ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഓഫീസ് സമയത്ത് 
ഡയറക്ടറേറ്റിൽ നിന്നും അറിയാവുന്നതാണ്. 


മ്യൂസിയം മൃഗശാലാ 
ഡയറക്ടറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ഡയറക്ടർ. 


